Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


കയ 


രള സർക്കി 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st July 2012 
2012 ജൂലൈ 31 


THIRUVANANTHAPURAM, TUESDAY 


No . 1 31 


Vol . LVII 
വാല്യം 57 


| 
| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Sravana 1934 
1934 ശാവണം 9 


PART III 
Stores Purchase 


Health Services Department 

TENDER NOTICE 
No. S1- 2058/ 2012. 

27th June 2012 . 
Sealed tenders in the prescribed form are invited 
for the supply of Diagnostic Audiometer 2 Nos. for 
ENT Department of Medical College Hospital, Kozhikode. 

Estimate Cost - 3, 00 ,000 . 

Superscription tender number should be specifically 
noted as S1 / 2058/ 2012 . 


- Price of tender (in duplicate ) ST cash only/ Money 
order - 678 . 


Date and time of close of sale of tender forms 
16-8-2012, 3 p. m. 

Date and time for receipt of tender - 17 - 8 - 2012 , 
5 p . m . 

- Date and time for opening of tender - 18 - 8- 2012 , 
2 p . m . 


the 


rates 


are 


to be 


Date up to which 
firms 30 - 11 - 2012 . 


Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
ഇ . എൻ. ടി . വകു പ്പി ലേക്ക് ഡയഗ്നോസ്റ്റിക് ഓഡിയോ 
മീറ്റർ- 2 എണ്ണം വിത രണം ചെയ്യു ന്ന തിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
അടങ്കൽ തുക - 3,00,000 . 

ടെണ്ടർ അ യ യ്ക്കുന്ന കവ റിനു മുക ളിൽ നമ്പർ 
എസ്1/ 2058 / 12 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടറിന്റെ വില ടാക്സടക്കം - 678. 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 8 - 2012 , 3 മണി. 


- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
17 - 8 -2012, 5 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 
18 - 8- 2012 ഉച്ചയ്ക്ക് 12 മണി. 


- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി- 30 -11- 2012. 


ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയക്കേണ്ടതു 
മായ വിലാസം- സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 


Medical College Hospital, 
Kozhikode. 


( Sd .) 
Superintendent. 


